Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2014 


- Reg. No . KL / TV ( N )/ 634/2012-14 


GOVERNM 


- 
കേര 


രള സർക്ക 
VMENT OF K 


രാർ 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2014 ഡിസംബർ 16 
16th December 2014 

1190 ധനു 1 
| 1st Dhanu 1190 
1936 അഗ്രഹായനം 25 
25th Agrahayana 1936 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


WAYANAD DISTRICT 


പരസ്യം 
നമ്പർ എൽ1-2010 / 30448 /2012. 

2014 നവംബർ 7. 
- വയനാട് ജില്ലയിൽ കേരള ഭൂപരിഷ്ക്കരണ നിയമപ്രകാരം മിച്ചഭൂമി ഏറ്റെടുക്കുന്നതിന് കക്ഷികൾക്ക് നഷ്ടപ്രതിഫലം 
നൽകുന്നതിനായി കേരള ഭൂപരിഷ്ക്കരണ നിയമം ( പേയ് മെന്റ് ഓഫ് കോമ്പൻസേഷൻ ഫോർ എക്സസ് ലാന്റ്) റൂൾസ് 1974- ലെ 
റൂൾ 14 പ്രകാരം RBI യുടെ അൺപ്ലെയിംഡ് അക്കൗണ്ടിൽ നിന്നും ലാന്റ് ബോർഡ് സെക്രട്ടറി മടക്കി വാങ്ങി, കക്ഷികൾക്ക് 
വിതരണം ചെയ്യാനായി ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുള്ള 10 ബോണ്ടുകൾ വയനാട് ജില്ലാ കളക്ടന്റിൽ വിതരണത്തിന് ലഭ്യമാണ്. 


ബോണ്ടുകളുടെ വിവരം 


ക്രമ 


ഇൻഡന്റ് 
നമ്പർ 


തുക 


ബോണ്ട് 
നമ്പർ 


കക്ഷിയുടെ 

പേര് 


ട്രഷറിയുടെ 

പേര് 


നമ്പർ 


8104 


പി . കെ . ജോസഫ് 


മാനന്തവാടി സബ് ട്രഷറി 


TR 003084 

- 
TR 003085 


TR 003086 


TR 003087 


TR 003088 


TR 003089 


8277 


TR 003090 
TR 004779 പി. ടി. ഗോവിന്ദൻ നായർ 
TR 004780 കെ . കെ . ശങ്കരവർമ്മ വലിയരാജ 
TR 004733 വൈശ്യൻ ഇബ്രായി 


200 


3 


8279 


100 


മേൽപ്പറഞ്ഞ ബോണ്ടുകൾ കൈപ്പറ്റുന്നതിനായി ബോണ്ടിന്റെ അവകാശികൾ ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
3 മാസത്തിനുള്ളിൽ ആവശ്യമായിട്ടുള്ള രേഖകൾ സഹിതം രേഖാമൂലം വയനാട് ജില്ലാ കളക്ടറേറ്റിൽ ഡെപ്യൂട്ടി കളക്ടർ (LR ) 
മുമ്പാകെ ഹാജരാക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞതോ താപാൽമാർഗ്ഗമായോ വരുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


കളക്ടറേറ്റ്, 
വയനാട്. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി കളക്ടർ (LR ). 


